Kerala Gazette No. 32 dated 8th August 2017. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം സബ്കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ: ഡോ . ചിത്ര , എസ്. ( ഐ . എ .എസ്.)] 


നമ്പർ എഫ് -11663/ 2017 . 

2017 ജൂൺ 23. 
വിഷയം:-- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 
സൂചന:- (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2) പാരിപ്പള്ളി വില്ലേജിൽ, പള്ളിക്കൽ പകൽക്കുറി വി. സി . ഭവനിൽ ശ്രീ . ചെല്ലപ്പൻ നായർ സമർപ്പിച്ച അപേക്ഷ . 

(3) കൊല്ലം തഹശീൽദാരുടെ 175 /17- ലെ ബി18 /11453 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body Taluk 


Village 


Classification 


Si. 
No. 


Block 
No. 


Re -survey 

No. 


Fair Value 
per Are 


- 1 


40 


65 


13/2 


Parippally 


7,000 


- Kalluvathu - Kollam 

kkal 


Residential 

plot with 
Panchayath 
Road access 


നമ്പർ എഫ് - 13094 / 2017 . 


2017 ജൂൺ 26. 


വിഷയം:- - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ M1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) വെളിനല്ലൂർ വില്ലേജിൽ ഉഗംകുന്ന്ഇന്ദിരാഭവനിൽ ശ്രീമതി ഇന്ദിരാവതിയമ്മ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 4- 5- 2017 - ലെ എഫ്1/ 4491/17 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


Gaz . No . 32/ 2017/DTP/CLR (Fair Value-Supplement). 


255 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, സർവ്വ/ 

6 - 3 - 2010 - ലെ 

പുനർ 
- ബ്ലോക്ക്നമ്പർ റീ - സർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച് 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
-- നമ്പർ - വിലയും 

ഒന്നിന്) 


253 / 16 


40,000 


ശ്രീമതി ഇന്ദിരാവതിയമ്മ, കൊട്ടാരക്കര വെളിനല്ലൂർ 
ഇന്ദിരാഭവൻ, 
ഉഗ്രംകുന്ന് 


Government 

Property 
- 40 ,000 


Garden land with 

road access 


36 


നമ്പർ എഫ് - 8508/ 2017 . 

2017 ജൂൺ 28. 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കരുനാഗപ്പള്ളി വില്ലേജിൽ പട. വടക്ക് കോട്ടയ്ക്കകത്ത് തെക്കതിൽ ശ്രീ . കുട്ടൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 
( 4) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 1- 4- 2017- ലെ സി1/1927 /17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / 6 - 3 - 2010 - ലെ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീ - സർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


7,41,300 


Residential plot 
without road access 


10 


ശ്രീ . കുട്ടൻപിള്ള, കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി 646 / 2 
കോട്ടയ്ക്കകത്ത് 
തെക്കതിൽ, പട.വടക്ക്, 
കരുനാഗപ്പള്ളി 


Residential plot 
with NH / PWD 
road access 
- 9 ,88,400 


ലൈ 5 . 


നമ്പർ എഫ് -6122 /2017. 

| 2017 ജൂ 
വിഷയം: ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4). 

( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ M1 - 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ഉമ്മന്നൂർ വില്ലേജിൽ ഉതിക്കമണ്ണിൽ വീട്ടിൽ ശ്രീ. സണ്ണി തോമസ് സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 13-3-2017 -ാം തീയതിയിലെ എഫ്1/ 4006/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


256 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


on 


താലൂക്ക് 


ലെ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ - 6 - 3 - 2010 - ലെ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീ - സർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 
- നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന് 


546/ 3 


6 ,500 


ശ്രീ . സണ്ണി തോമസ്, കൊട്ടാരക്കര 
ഉതിക്കമണ്ണിൽ വീട്, 
ഉമ്മന്നൂർ 


ഉമ്മന്നൂർ 
- 24 


Residential plot 
with Panchayath 
road access 

65,003 


Residential plot 
without vehicular 

access 


- (5) 


നമ്പർ എഫ് - 11662 / 2017. 


2017 ജൂ 


ലൈ 5. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7), ചട്ടം (4). 

(2) കൊല്ലം ( W) വില്ലേജിൽ കൈക്കുളങ്ങര ചേരിയിൽ ഫിഷർമെൻ കോളനി ( വീട്ട് നമ്പർ 249) ശ്രീ . സോളമൻ 

സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 19 - 5- 2017 - ലെ ബി18/ 558 /2017 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Si. 
No . 


Block 

No . 


Re-survey 

No . 


Fair Value 
per Are 


- 1 


249 


48 


2 


Kollam 


Kollam (W ) 


1, 50, 000 


Kollam 
Corporation 


Residential 
plot with 

Private 
road access 


ലൈ 5 , 


നമ്പർ എഫ് - 11956 /2017 . 

2017 ജൂ 
വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര വില്ലേജിൽ ചരുവിള പുത്തൻവീട്ടിൽ ശ്രീ. കൃഷ്ണകുമാർ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 27 -5 -2017 - ലെ എഫ്1/ 2233/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


257 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ/ 6-3 -2010 - ലെ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീ - സർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


കൊട്ടാരക്കര 


കൊട്ടാരക്കര 


245/ 20 


2,75 ,000 


ശ്രീ . കൃഷ്ണ കുമാർ, 
ചരുവിള പുത്തൻവീട്, 
കൊട്ടാരക്കര 


Wet land 
- 1 , 00,000 


22 


Residential plot 

with private 
road access 


നമ്പർ എഫ് - 12537 /2017 . 


2017 ജൂ 


ലൈ 5 . 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28 എ , (ന്യായവില നിർണ്ണയം) ചട്ടം 3 (7), ചട്ടം (4). 


(2) വെളിച്ചിക്കാല റ്റി. ബി. ജംഗ്ഷൻ ശ്രീലകത്ത് ശ്രീ . കെ . ധനപാലൻ സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം തഹശീൽദാരുടെ 23- 5-2017- ലെ ബി18 /7474 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Si. 
No. 


Block 
No. 


Re-survey 

No. 


Fair Value 
per Are 


-- 1 


21 


439 


15 


Nedumpana 


Kollam 


Pallimon 


12,350 


GP 


Residential 

plot with 
Panchayath 
road access 


നമ്പർ എഫ് - 12712 / 2017 . 


2017 ജൂ 


ലൈ 5 . 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന :- (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7 ), ചട്ടം (4 ). 


(2) പൂയപ്പള്ളി വില്ലേജിൽ കൊട്ടറ മുറിയിൽ, പനന്തോട്ടത്തിൽ വീട്ടിൽ ശ്രീമതി സൂസമ്മ സമർപ്പിച്ച അപേക്ഷ . 


(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 29-5- 2017- ലെ എഫ്1/7527/2017 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


258 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Sl. 
No . 


Block 

No . 


Re - survey 

No . 


Fair Value 
per Are 


- 1 


30 


474 


- 


19 


Kottarakkara 


Veliyam 


6, 000 


Veliyam 

GP 


Residential 
plot without 
road access 


നമ്പർ എഫ് -13819/ 2017 . 


2017 ജൂ 


ലൈ 5. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പാരിപ്പള്ളി വില്ലേജിൽ കിഴക്കനേല , കൊച്ചുതുണ്ടിൽ വീട്ടിൽ ശ്രീ. കമലാസനൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം തഹശീൽദാരുടെ 27-5- 2017 - ലെ ബി18 / 11543 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, സർവ്വ 

- ബ്ലോക്ക് നമ്പർ റീ - സർവ്വ 


- 6 -3 - 2010 - ലെ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 
- വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


- നമ്പർ 


109/ 2 


3,250 


ശ്രീ . കമലാസനൻപിള്ള, കൊല്ലം പാരിപ്പള്ളി 
കൊച്ചുതുണ്ടിൽ വീട്, 

40 
കിഴക്കനേല , 
പാരിപ്പള്ളി 


Government Property Residential plot 
Re. 1 

without Vehicular 

access 


(10 ) 


നമ്പർ എഫ് - 13826 / 2017 . 


2017 ജൂ 


ലൈ 5 , 


ം 1959 


സക 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ഇളമാട് വില്ലേജിൽ വേണ്ടൂർ ബൈജു സദനത്തിൽ ശ്രീമതി എൽസിക്കുട്ടി സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം തഹശീൽദാരുടെ 27 -5 - 2017 - ലെ എഫ്1/ 9836 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


Gaz . No . 32 / 2017/DTP /CLR (Fair Value-Supplement ). 


259 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ 
ബ്ലോക്ക് നമ്പർ റീസർവെ / 

സബ് ഡിവിഷൻ 

നമ്പർ 


6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


46 / 12 


12 ,500 


Govt. property 

Re. 1 


ശ്രീമതി എൽസിക്കുട്ടി, കൊട്ടാരക്കര ഇളമാട് 
ബൈജുസദനം, 

28 
വേണ്ടൂർ, 
ഇളമാട് 


Residential plot 
with Corp /Mun ./ 

Panchayath 
road access 


( 11) 


നമ്പർ എഫ് - 16825/ 2015. 


2017 ജൂ 


ലൈ 5 . 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ , ( fixation of fair value of land ) ചട്ടം 3 (7), ചട്ടം (4). 


(2) കരുനാഗപ്പള്ളി വില്ലേജിൽ വട. വടക്ക് വയലിൽ തറയിൽ വീട്ടിൽ ശ്രീമതി വിജയമ്മ സമർപ്പിച്ച അപേക്ഷ . 


(3) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 12-8- 2015, 3- 11 - 2015, 14 -12- 2016 തീയതികളിലെ സി1 /12085 / 15 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Sl. 
No. 


Block 
No. 


Re- survey 

No. 


Fair Value 
per Are 


- 1 


10 


522 


3/2 


7,95,000 


Karunagappally 
Municipality 


Karunaga- 
ppally 


Karunaga- 

ppally 


Residential 
plot without 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


ERNAKULAM DISTRICT 


FORM " C 
[ See Rule 5 (8 ) ] 


NOTIFICATIONS 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28( A ) 
of the Kerala Stamp Act , 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) in 
Ernakulam District is hereby fixed finally as shown in the schedule hereto . 


260 


No. A2- 75659/2016 . 


29th June 2017 . 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Village - Angamaly. 
Fair value of Revised Fair 
the land already Value of land 

fixed per Are per Are 


Ward & No. 


( 1) 


(2 ) 


(4 ) 


(5 ) 


(6 ) 


(3 ) 
26 


Municipality 


10 ,00 ,000 


3,00 ,000 


Block - 11 
Re -survey No. 124 /4 -2, 

124 /8 -2 


Residential plot 
with Municipal 
Road Access 


No. A2- 77814 /2016 . 


29th June 2017 . 


SCHEDULE 


District — Ernakulam . 


Taluk — Aluva . 


Village - Angamaly . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(2) 


(3) 


(4 ) 


(5 ) 


(6 ) 


Municipality 


26 


5 ,00 ,000 


3,00,000 


Block -11 
Re -survey No. 
125 /3 -5 , 125 /7 -2 


Residential plot 

with Private 
road access 


(3) 


No. A2- 77816 /2016 . 


29th June 2017 . 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva . 


Village — Angamaly. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


( 1) 


(2) 


(5) 


(6 ) 


Municipality 


5 ,00 ,000 


3,00 ,000 


Block - 11 
Re- survey No. 

125/6 -2 


Residential plot 
without vehicular 

access 


Municipality 


8 , 00 ,000 


3 ,00 ,000 


Block - 11 
Re- survey No. 

125 /12 


Residential plot 
without vehicular 

access 


Municipality 


8 ,00 ,000 


3,00 ,000 


Block - 11 
Re -survey No. 

125 / 13 


Residential plot 
without vehicular 

access 


261 


No. A2- 77819 /2016 . 


29th June 2017 


SCHEDULE 


District - Ernakulam . 


Taluk - Aluva . 


Village — Angamaly. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(3) 


(5) 


(6 ) 


Municipality 


5 , 00 ,000 


3,00 ,000 


Block - 11 
Re-survey No. 
124 /2 -4, 124 /3-5 , 

124 /3 -6 


Residential plot 
without Vehicular 

access 


No. A2 -288/2017 . 


29th June 2017 . 


SCHEDULE 


District - Ernakulam . 


Taluk - Aluva . 


Village — Angamaly. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(1) 


( 3 ) 


(4 ) 


(5) 


(6 ) 


Municipality 


8 ,00 ,000 


2 ,50 ,000 


Block - 11 
Re- survey No. 
214 /13 -2 , 214 / 13 - 1 


Residential plot 

with Private 
road access 


No. A2 -289/ 2017. 


29th June 2017 . 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva . 


Village - Mokkannoor. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality/ 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(1) 


(2) 


(3) 


(5) 


(6 ) 


(4) 
Dry Land 


Panchayath 


61,250 


30 ,625 


Block - 17 
Re-survey No. 

232/ 1 -7 , 1- 8 


262 


No. A2-3092/2017 . 


29th June 2017 . 


SCHEDULE 


District — Ernakulam . 


Taluk — Aluva . 


Village — Angamali. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


( 1) 


(5 ) 


Municipality 


8 , 92 ,000 


3,50 ,000 


Block - 11 
Re-survey No. 

487 /12 -4 


Residential plot 

with Private 
road access 


Collectorate, 
Ernakulam . 


(Sd .) 
Collector 


NOTIFICATION 


No. N - 121568/2017 /K .Dis . 


21st July 2017 


Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1950, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned 
against each serial numbers in respect of the land situated in the Survey /Re- Survey Numbers of the Village and 
Taluk mentioned against each , shall be as shown against it in Column (1 ) thereof. 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannoor. 


Village — Thrikkakara North . 


urvey 
No. 


Sub Re- 
Division Survey 

No. Block 


No . 


Re- Re-Survey Panchayath / 
Survey Sub Municipality / 
No. Division Corporation 


Name and 

No. of 

Ward / 
Local Body 


Name and 
No. of 
Ward 


Fair Value 

per Are 


Classifi - 
cation 
by use 


No . 


(1) 


(2) 


(3) 


(4) 


(5) 


O 


(7) 


(8 ) 


(9) 


( 10 ) 


(11) 


3391 


.. 


. 


6 


216 


12 


Municipality 


Angamaly 


3,50 ,000 


Vadacode Residential plot 

with Corporation / 
Municipality / 
Panchayath 
road access 


Revenue Divisional Office, 
Fort Kochi. 


(Sd.) 
Sub Collector 


263 


Gaz . No. 32/ 2017 /DTP /CLR (Fair Value -Supplement). 


- 10 


THRISSUR DISTRICT 


തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: പി . വി . മോൺസി) 


വിഷയം:- ന്യായവില - തലപ്പിള്ളി താലൂക്കിൽ ചെറുതുരുത്തി വില്ലേജ്, സർവെ നമ്പർ 351/2, 352 /4 എന്നിവയിൽപ്പെട്ട ഭൂമിക്ക് 

ന്യായവില പുനർ നിർണ്ണയിച്ചത് സംബന്ധിച്ച്. 


സൂചന: - (1) ഈ കാര്യാലയത്തിലെ 18 - 8 - 2015 -ാം തീയതിയിലെ കെ . ഡിസ്.11634/ 15 / ബി5 നമ്പർ ഉത്തരവ്. 

(2) 20 - 12 - 2016 -ാം തീയതിയിലെ ഡബ്ലു . പി .( സി ) നമ്പർ 39277/ 16 (എച്ച്) നമ്പർ കോടതി വിധി. 
(3) തലപ്പിള്ളി അഡീഷണൽ തഹശീൽദാരുടെ 2 - 3- 2017 -ാം തീയതിയിലെ ബി5 - 1821 / 17 നമ്പർ റിപ്പോർട്ട്. 


ഉത്തരവ് നമ്പർ ബി5 - 18455 / 2016 തീയതി 16 - 3 - 2017 


തലപ്പിള്ളി താലൂക്ക്, കിള്ളിമംഗലം വില്ലേജ്, സർവെ 351/ 2, 352 / 4 എന്നിവയിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന (1) പ്രകാരം 
ആർ. ഒന്നിന് - 30,750 Residential Plot without Vehicular Access- ൽ ഉൾപ്പെടുത്തി ന്യായ വില നിർണ്ണയിച്ച് 
ഉത്തരവായിട്ടുള്ളതാണ്. അതനുസരിച്ച് വസ്തു ഉടമ സ്ഥലം വിൽപ്പനക്കായി ചേലക്കര സബ് രജിസ്ട്രാറെ സമീപിച്ചപ്പോൾ 
14 -11- 2014 -ാം തീയതിയിലെ ജി . ഒ. ( പി ) നമ്പർ 188 /2013 / ജെ . ഡി. പ്രകാരം നിലവിലുള്ള ന്യായവിലക്ക് 50 % വർദ്ധനവ് പ്രാബല്യത്തിൽ 
വന്നിട്ടുള്ളതിനാൽ നിശ്ചയിച്ച ന്യായവിലയായ - 30 ,750 - ന്റെ 50 % കൂടി കണക്കാക്കി സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണമെന്നും ഇതിനെതിരെ 
സ്ഥലം വാങ്ങുന്നയാൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ WP ( C ) 39277 /16 -ാം നമ്പരായി കേസ് ഫയൽ 
ചെയ്യുകയുണ്ടായതിനെ തുടർന്നുണ്ടായ വിധിയിൽ സൂചന ഒന്ന് പ്രകാരമുള്ള ഉത്തരവ് റദ്ദ് ചെയ്യുകയും ഭൂവുടമയുടെഅപേക്ഷ 
പരിഗണിച്ച് 14 - 11 -2014 -ാം തീയതിയിലെ സർക്കാർ ഉത്തരവ് കൂടി കണക്കിലെടുത്ത് 45 ദിവസത്തിനുള്ളിൽ വില പുനർ നിർണ്ണയിച്ച് 
ഉത്തരവാകണമെന്നും ഉത്തരവായിട്ടുള്ളതാണ്. 


അതനുസരിച്ച് സൂചന ( 3 ) പ്രകാരമുള്ള തലപ്പിള്ളി തഹശീൽദാരുടെ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരം സർവെ 351/ 2, 
352 /4 എന്നിവയിലുൾപ്പെട്ട വസ്തുവകകൾക്ക് Residential Plot without road access- ൽ ഉൾപ്പെടുത്തി - 20, 000 ആർ. ഒന്നിന് 
ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . കോടതി വിധി ഇതിനാൽ നടപ്പിലാക്കിയിരിക്കുന്നു. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ബി5 - 19713 /2011. 

2017 ജൂ ലൈ 3. 
- 6-3- 2010 -ാം തീയതിയിലെ 515 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റ് പ്രകാരം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ, തലപ്പിള്ളി 
താലൂക്കുകളിൽ ഉൾപ്പെട്ട ഭൂമികളുടെ ന്യായവില സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ടി താലൂക്കിൽ ഉൾപ്പെട്ട ഏതാനും 
വില്ലേജുകളിലെ ഏതാനും സർവെ നമ്പരുകളിൽപ്പെട്ട സ്വകാര്യഭൂമി “ സർക്കാർ ഭൂമി” എന്ന് തെറ്റായി രേഖപ്പെടുത്തി വില 
നിശ്ചയിച്ചിട്ടുള്ളതും ചില സർ / സബ് ഡിവിഷനുകൾക്ക് ന്യായവില നിശ്ചയിക്കാൻ വിട്ടുപോയിട്ടുള്ളതും ചില വസ്തുക്കളുടെ 
ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ഇപ്രകാരം ഉള്ള ഭൂമികൾക്ക് ന്യായവില 
നിശ്ചയിക്കുന്നതിന് ഭൂമിയുടെ കൈവശക്കാർ സമർപ്പിച്ച അപേക്ഷയിന്മേൽ തൃശ്ശൂർ, തലപ്പിള്ളി താലൂക്കുകളിലെ അഡീഷണൽ 
തഹശീൽദാരുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ന്യായവില നിശ്ചയിച്ച് ഈ ഓഫീസിൽനിന്നും ഉത്തരവായിട്ടുള്ളതാണ്. ടി സർവ്വക 
സബ് ഡിവിഷനുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് പുതുക്കി നിശ്ചയിച്ച ന്യായവില താഴെ പറയുന്ന ക്ലാസിഫിക്കേഷനുകൾ പ്രകാരം 
തിരുത്തി വായിക്കേണ്ടതാണ്. 


നമ്പർ ബി5 - 12569/ 2015/ കെ . ഡിസ്. 


2015 സെപ്റ്റംബർ 1. 


തലപ്പിള്ളി താലൂക്ക്, ചേലക്കര വില്ലേജ്, ഫെയർവാല്യൂ , കേരള ഗസറ്റ്, അസാധാരണം നമ്പർ 515 ( 12 ) Vol. 55 തീയതി 
6 - 3 - 2010 , പേജ് നമ്പർ 277, സീരിയൽ നമ്പർ 4146 ആയി പ്രസിദ്ധപ്പെടുത്തിയ ചേലക്കര വില്ലേജ്, 86 സർവെ നമ്പർ Residential 
Plot with Panchayath Road Access ആയി ഒരു ആറിന് - 6,00, 000 വിജ്ഞാപനം ചെയ്തതിൽ ക്ലാസിഫിക്കേഷൻ തെറ്റായി 
വന്നിരിക്കുന്നതുകൊണ്ട് ടി സ്ഥലം Wet land classification ആയി വില - 1, 50, 000 ആയി പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് 
ഉത്തരവാകുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തൃശ്ശൂർ. 


(ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


CO 


264 


| 11 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ബി5 - 7630 / 2016 / കെ . ഡിസ്. 


2016 ജൂ 


ലൈ 16. 


തലപ്പിള്ളി താലൂക്ക്, തിരുവില്വാമല വില്ലേജ്, ഫെയർവാല്യൂ ഗസറ്റ് നമ്പർ 515 (13), Vol. 55, തീയതി 6- 3- 2010, പേജ് നമ്പർ 271, 
സീരിയൽ നമ്പർ 4053 ആയി പ്രസിദ്ധപ്പെടുത്തിയ തിരുവില്വാമല വില്ലേജ്, സർവെ 720 /1, വാണിജ്യപ്രാധാന്യമുള്ള ഭൂമി ആയി 
ഒരാറിന് - 3, 85, 000 വിജ്ഞാപനം ചെയ്തതിൽ ക്ലാസിഫിക്കേഷൻ തെറ്റായി വന്നിരിക്കുന്നതുകൊണ്ട് ടി സ്ഥലം “ സ്വകാര്യ റോഡ് 
സൗകര്യമുള്ള ഭൂമി എന്ന Classification ആയി വില ആറിന് - 2,00, 000 ആയി നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


(2 ) 


നമ്പർ ബി5 -7861/ 16 / കെ . ഡിസ്. 


2016 ആഗസ്റ്റ് 6. 


തലപ്പിള്ളി താലൂക്ക്, പാഞ്ഞാൾ വില്ലേജ്, ഫെയർവാല്യൂ ഗസറ്റ് 515 ( 12 ), Vol. 55, തീയതി 6- 3- 2010 , പേജ് നമ്പർ 154, 
സീരിയൽ നമ്പർ 2302 ആയി പ്രസിദ്ധപ്പെടുത്തിയ പാഞ്ഞാൾ വില്ലേജ്, 515/1 സർവെ നമ്പർ Classification Residential Plot with 
Panchayath Road Access ആയി ഒരു ആറിന് - 34, 000 വിജ്ഞാപനം ചെയ്തതിൽ ക്ലാസിഫിക്കേഷൻ തെറ്റായി 
വന്നിരിക്കുന്നതുകൊണ്ട് ടി സ്ഥലം Wet land classification ആയി വില - 4, 000 ആയി നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


നമ്പർ ബി5 - 13718 / 2016 / കെ . ഡിസ്. 


2016 ഒക്ടോബർ 4 . 


തലപ്പിള്ളി താലൂക്ക്, നെല്ലുവായ് വില്ലേജ്, ഫെയർവാല്യൂ ഗസറ്റ് നമ്പർ 515 ( 13 ), Vol. LV, തീയതി 6-3-2010 , പേജ് നമ്പർ 85, 
സീരിയൽ നമ്പർ 1262 ആയി പ്രസിദ്ധപ്പെടുത്തിയ നെല്ലുവായ് വില്ലേജ്, 596/1 സർവെ നമ്പർ Residential Plot with NH/PWD 
Road Access Classification in FVR ആയി ഒരു ആറിന് - 1,80 ,000 വിജ്ഞാപനം ചെയ്തതിൽ ക്ലാസിഫിക്കേഷൻ തെറ്റായി 
വന്നിരിക്കുന്നതുകൊണ്ട് ടി സ്ഥലം Residential Plot with Private Road Access Classification - ൽ വില - 55,000 ആയി നിശ്ചയിച്ച് 
ഉത്തരവാകുന്നു . 


നമ്പർ ബി5 - 5437 / 2016 / കെ . ഡിസ്. 


2016 ജൂ 


ലൈ 16 . 


തലപ്പിള്ളി താലൂക്ക്, പഴയന്നൂർ വില്ലേജ്, ഫെയർവാല്യൂ ഗസറ്റ് നമ്പർ 515 (13), Vol . 55, തീയതി 6-3-2010, പേജ് നമ്പർ 47, 
സീരിയൽ നമ്പർ 691 ആയി പ്രസിദ്ധപ്പെടുത്തിയ പഴയന്നൂർ വില്ലേജ്, 1146 സർവെ നമ്പർ Classification in FVR Commercially 
Important Plot ആയി ഒരു ആറിന് - 3,85,000 വിജ്ഞാപനം ചെയ്തതിൽ ക്ലാസിഫിക്കേഷൻ തെറ്റായി വന്നിരിക്കുന്നതുകൊണ്ട് ടി 
സ്ഥലം Residential Plot without Vehicular Access Classification - ൽ വില - 2,00,000/ ആർ. ആയി നിശ്ചയിച്ചിരിക്കുന്നു. 


നമ്പർ ബി5- 10003/ 2016/ കെ . ഡിസ്. 


2016 ജൂ 


ലൈ 15. 


തലപ്പിള്ളി താലൂക്ക്, തോന്നൂർക്കര വില്ലേജ്, ഫെയർവാല്യൂ ഗസറ്റ് നമ്പർ 515 ( 13 ), Vol . 55, തീയതി 6- 3- 2010 , പേജ് നമ്പർ 125, 
സീരിയൽ നമ്പർ 1875 ആയി പ്രസിദ്ധപ്പെടുത്തിയ തോന്നൂർക്കര വില്ലേജ്, 166/9 ഭൂമിക്ക് Commercially Important Plot ആയി ഒരു 
ആറിന് - 3,00,000 വിജ്ഞാപനം ചെയ്തതിൽ ക്ലാസിഫിക്കേഷൻ തെറ്റായി വന്നിരിക്കുന്നതുകൊണ്ട് ടി സ്ഥലം Residential Plot 
with Corporation/ Municipality/ Panchayath Road Access Classification - ൽ വില - 2, 50,000 / ആർ. ആയി നിശ്ചയിച്ച് 
ഉത്തരവാകുന്നു . 


നമ്പർ ബി5- 11583 / 2016 / കെ . ഡിസ്. 


2016 ജൂ 


ലൈ 30 . 


തലപ്പിള്ളി താലൂക്ക്, ആറ്റൂർ വില്ലേജ്, ബ്ലോക്ക് നമ്പർ 50 , സർവെ നമ്പർ 144 /3, റീസർവ്വ 123/ 21/3 - ന് ഈ ഓഫീസിലെ 
കെ . ഡിസ്.17128 /15 / ബി5, തീയതി 25-11- 2015 പ്രകാരം Hill tract with road access വിഭാഗത്തിൽ S 12 ,350 / ആർ ന്യായവില നിശ്ചയിച്ച് 
ഉത്തരവായതിൽ സർവ്വേ നമ്പർ തെറ്റായി വന്നതിനാൽ ആയത് 277/ പി (റീസർവെ നമ്പർ 144 / 3) എന്ന് തിരുത്തിഉത്തരവാകുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


265 


12 


ERRATUM NOTIFICATIONS 


(1) 


No. K .Dis . 18455/2016 / B5 . 


16th March 2017 . 


The fair value of the land comprised in Sy . Nos . 351/2 , 352 /4 of Killimangalam Village of Talappilly Taluk , Thrissur 
District finalized on 6 - 3 - 2010 stands modified to the extent shown below . 

SCHEDULE 

District - Thrissur. 
Taluk — Talappilly. 

Village — Killimangalam . 

Name of 
Sub Re -Sy. Panchayath / Local Body Name 

Fair Value 
Sy. Division Re - Sy. Re - Sy. Sub Div . Municipality / Panchayath / and Classification per Are 
No. No. No. Block No. No. Corporation Municipality / No. of by use 

Corporation Ward 
(1) (2) (3) (4) (5) (O (7) (8 ) (9) (10 ) 

( 11) 
1 351 2 

Residential Plot 
Panchayath Panjal 

20 ,000 

without Road 
2 352 4 

Access 


Sl. 


No. K .Dis./ 16678/2016/B5 . 

3rd February 2017 
The fair value of the land comprised in Sy. No. 727 , Thrissur Village of Thrissur Taluk , Thrissur District 
finalized on 6 - 3 - 2010 stands modified to the extent shown below . 

SCHEDULE 

District - Thrissur. 
Taluk — Thrissur. 

Village — Kurumbilavu . 

Name of 
Sub Re - Sy. Panchayath / Local Body Name 

Fair Value 
Sl . Sy. Division Re- Sy. Re-Sy. Sub Div . Municipality / Panchayath / and Classification per Are 
No. No. Block No. No. Corporation Municipality / No. of by use 

Corporation Ward 
(1) (2) (3) (4) (5) (0 (7) (8) (9) ( 10 ) ( 11) 
.. 727 . . . . Panchayath Chazhur 7 Wet land 2, 700 


DI 


(3) 


No. K .Dis ./1043 / 17/ B5 . 


16th February 2017 . 


The fair value of the land comprised in Sy. No. 326 /2 , 326 /3, Thrissur Village of Thrissur Taluk , Thrissur District 
finalized on 6 - 3 - 2010 stands modified to the extent shown below . 

SCHEDULE 

District — Thrissur. 
Taluk — Thrissur. 

Village - Chalakkal. 

Name of 
Sub Re- Sy. Panchayath / Local Body Name 

Fair Value 
Sl. Sy. Division Re- Sy. Re- Sy. Sub Div . Municipality / Panchayath and Classification per Are 
No. No. No. Block No. No. Corporation Municipality / No. of by use 

Corporation Ward 
(1) (2) (3) (4 ) (5) (6 ) (7) 

(8 ) (9) (10 ) 

( 11) 

( Parambu ) 
732 326 2 . . . Panchayath Tholur VIII 

Residential 

62,500 
plot with 
Panchayath 

road access 
735 326 3 

... do . do . VIII do . 

62. 500 


266 


13 


No. K .Dis ./9353 /16 / B5 . 


16th February 2017. 


Fair value of the land comprised in Re. Sy. No . 314 / 7 Vallachira Village of Thrissur Taluk , Thrissur District 
finalized on 6 - 3 - 2010 stands modified to the extent shown below . 


SCHEDULE 
District — Thrissur. 


Taluk — Thrissur. 


Village — Vallachira . 


Sl. 
No. 


Sy. 
No. 


Sub 
Division 

No. 


Re-Sy. 
Block 


Name of 
Re- Sy. Panchayath / Local Body Name 
Re-Sy . Sub Div. Municipality/ Panchayath/ and 
No. No . Corporation Municipality/ No. of 

Corporation Ward 
(5) (0) (7) (8) (9) 


Fair Value 

per Are 


Classification 

by use 


e 


(2) 


(3) 


(4) 


(11) 


(10 
Residential 
plot without 
vehicle access 


2203 


6 


32 


314 


7 


Panchayath 


Vallachira 


II 


60,000 


No . K . Dis./738 /17/B5. 

6th February 2017 
Fair value of the land comprised in Sy. No. 228/ 1 Thrissur Village of Thrissur Taluk , Thrissur District finalized on 
6 - 3 - 2010 stands modified to the extent shown below . 

SCHEDULE 

District - Thrissur. 
Taluk — Thrissur. 

Village — Kanimangalam . 

Name of 
Sub Re -Sy. Panchayath / Local Body Name 

Fair Value 
Sl. Sy. Division Re - Sy . Re - Sy. Sub Div. Municipality / Panchayath / and Classification per Are 
No. No. No. Block No. No. Corporation Municipality / No. of by use 

Corporation Ward 
(1) (2 ) (3 ) (4 ) (5 ) (6 ( 7) 

(8 ) (9 ( 10 ) 

(11) 
. 805 2 . . . Corporation Thrissur . Government 1 

property 


(6 ) 
No. 17644 /2016/B5. 

10th February 2017. 
The fair value of the land comprised in Sy. No. 588 /P, 589/3 of Ollukkara Village of Thrissur Taluk , Thrissur 
District finalized on 6 - 3 - 2010 stands modified to the extent shown below . 

SCHEDULE 

District — Thrissur. 
Taluk — Thrissur. 

Village - Ollukkara . 

Name of 
Sub Re - Sy. Panchayath / Local Body Name 

Fair Value 
y. Division Re- Sy. Re- Sy. Sub Div. Municipality / Panchayath and Classification per Are 
No. No. No . Block No . No. Corporation Municipality / No. of by use 

Corporation Ward 
(1) (2) (3) (4) (5) (0 (7) (8 ) 

9 (10 ) 

(11) 
1 588 P 

Residential Plot 
Corporation Thrissur 

with Corporation 2,50 ,000 

Road Access 
2 589 3P 


C 


Gaz. No. 32/2017/DTP / CLR (Fair Value- Supplement). 


267 


No. K .Dis . 2182 /2017 /B5. 


6th March 2017 


The fair value of the land comprised in Sy. No. 2638 / 3 of Peechi Village of Thrissur Taluk , Thrissur District finalized 
on 6 -3 -2010 stands modified to the extent shown below . 

SCHEDULE 

District — Thrissur. 
Taluk — Thrissur. 

Village - Peechi. 


SI. 


Sub 
Division 

No . 


Sy. 
No . 


No . 


Re-Sy. 
Block 


Re- Sy. 
No . 


Name of 
Re -Sy. Panchayath / Local Body Name 

Fair Value 
Sub Div . Municipality / Panchayath / and Classification per Are 
No. Corporation Municipality / No . of by use 

Corporation Ward 
(O) (7) (8) (9) ( 10 ) ( 11) 
. PanchayathN adathara Chalam - Residential plot 30 ,000 

padam with Panchayat 

V road access 


(1) 


(2) 


(3) 


(4) 
. 


(5) 
. 


1 


2638 


3 


Revenue Divisional Office , 
Thrissur. 


( Sd .) 
Revenue Divisional Officer. 


268 


